Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015-17 


Regated 5-2012 with RNI** 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNW 


L 


കര 


- 


രള സർക്ക 


PNMENT OF 


s 


ഒാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ഫെബ്രുവരി 16 
16th February 2016 

1191 കുംഭം 3 
3rd Kumbham 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


- 1937 മാഘം 27 
27th Magha 1937 


PART III 
Irrigation Department 


പുനർ ദർഘാസ്/ ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


- നിരത് 
ദ്രവ്യം 


നമ്പർ ഡി . ബി.1- 363/ 2012 . 


- 2016 ജനുവരി 21. 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 

(2) 


പുനർ ദർഘാസ് 


8 ,400 


12 ,000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ ജലസേചന വകുപ്പ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
22- 2- 2016 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ, നിലവിലുള്ളഉത്തരവുകൾക്ക് 
വിധേയമായി അംഗീകൃത തൊഴിലാളി സഹകരണ സംഘങ്ങൾ 
എന്നിവരിൽ നിന്നും പ്രവൃത്തിയുടെ പേരുവിവരം രേഖപ്പെടുത്തി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
രജിസ്റ്റേർഡ് തപാൽ മുഖേനക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
സർവ്വീസ് മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീക രിക്കുന്ന ത ല്ല . തപാൽ വകുപ്പു മൂലം ഉണ്ടാകുന്ന 
കാലതാമസത്തിന് ഈ കാര്യാലയം യാതൊരു കാരണവശാലും 
ഉത്തരവാദികളായിരിക്കുന്നതല്ല. അന്നേ ദിവസം വൈകുന്നേരം 
3.30 മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസം അവധിയായാൽ അടുത്ത 
പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും അതിനടുത്ത 
ദിവസം തുറക്കുന്നതുമായിരിക്കും. മറ്റ് നിബന്ധനകൾക്ക് മാറ്റമില്ല . 


1 9/ ഇഇ / 2015 - 16 - ആലപ്പുഴ ജില്ലയിൽ കൈനകരി 

പഞ്ചായത്ത് ചേന്നങ്കരി സെന്റ് ജോസഫ് 
പള്ളിക്ക് സമീപം ഒരു തൂക്കുപാലത്തിന്റെ 
ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ - 3.35 ലക്ഷം 
2 10 / ഇഇ / 2015 -16 പെരുമ്പളം പഞ്ചായത്തിലെ 

ബോട്ടുജെട്ടികളുടെ വാർഷിക അറ്റകുറ്റ 
പണികൾ - 4.70 ലക്ഷം 
3 11 / ഇ ഇ / 2015 - 16 - ആ ല = ഴ ജില്ല യിൽ 
പാണാവള്ളിയിൽ എസ്. ഡബ്ളൂ . റ്റി . ഡി . 

സ്റ്റ ഷ ൻ ആ ഫീ സ് ക ി ട ത്തി ന്റ 
നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലിക 

ജെട്ടിയുടെ നിർമ്മാണം - 1.56 ലക്ഷം 
4 12 / ഈ ഇ / 2015- 16 - ചെങ്ങന്നൂർ നിയോജക 
മണ്ഡലത്തിൽ പാണ്ടനാട് ഗ്രാമ പഞ്ചായത്ത് 
വാർഡ് നമ്പർ 13 - ൽ ഇല്ലിമല - നാക്കടക്കടവ് 
റോഡിനു സമീപം പമ്പാനദിയുടെ ഇടതു 
കരയുടെ സംരക്ഷണം - 12.00 ലക്ഷം 


4, 000 


30 ,000 


319 


16th FEB. 2016) 


IRRIGATION DEPARTMENT 


- ( 2) 


- ( 3 ) 


ദർഘാസ് പരസ്യം 
നമ്പർ ടി. എൻ. 05 /2015 - 16 

2016 ഫെബ്രുവരി 5. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജല വിഭവ വകുപ്പ് 
എറ ണാ കുളം ഇറി ഗേ ഷൻ ഡിവി ഷൻ എക് സികട്ടീവ് 
എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് താഴെ പറയുന്ന 
തീയതിയിൽ ഉച്ചയ്ക്ക് 3 മണിവരെ നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രാഥമിക എഗ്രിമെന്റ് 
അടക്കം ചെയ്ത് ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു . 
കൊള്ളുന്നു . സാധാരണ തപാലിലോ സ്പീഡ് പോസ്റ്റിലോ 
ലഭിക്കുന്ന ദർഘാസുകൾ മാത്രമേ സ്വീകരിക്കുക യു ള്ളു . 
നേരിട്ടോ കൊറിയർ വഴിയോ ലഭിക്കുന്നദർഘാ സു കൾ 
സ്വീക രി ക്കു ന്നത ല്ല . അന്നേ ദിവസം എക് സി ക ട്ടീവ് 
എഞ്ചി നീ യറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ വൈകു ന്നേരം 3 .30 - ന് തദവ സ ര ത്തിൽ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം 
അവധി ആയാൽ അടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
സമയം വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


( 1) 


| ( 2 ) 


20 


11,250 


2 


5 13 / 01 / 2015 - 16 ആർ. എം . എഫ്. - വെണ്മണി 

ഗ്രാമ പഞ്ചായത്ത് വാർഡ് നമ്പർ 10 - ൽ 
മുണ്ടോലിപള്ളത്ത് കടവിന്റെ നിർമ്മാണവും 
അച്ചൻ കോ വി ലാറിന്റെ വല തു ക രയുടെ 
സംരക്ഷണവും - 15 ലക്ഷം 

37 ,500 
ദർഘാസ് 
6 14 / ഇഇ/ 2015 - 16 - കെ . ഡി . എസ് . - മുട്ടാർ ഗ്രാമ 
പഞ്ചായത്ത് വാർഡ് നമ്പർ 7 - ൽ ആറുപറപ്പടി 
മുതൽ സൊസെറ്റിപ്പടി വരെ മണിമല 

ആറിന്റെ തീര സംരക്ഷണം- 13 ലക്ഷം 32,500 
7 15 / ഇഇ/ 2015- 16 ടി ടി നമ്പർ 5 - ൽ ആനപറ 
കലിങ്ക് മുതൽ മണാലിപ്പടി വരെ മണിമല 
ആറിന്റെ തീര സംരക്ഷണം- 13 ലക്ഷം 32 ,500 
16 ഇന/ 2015 - 16 ടി തഴക്കര ഗ്രാമ പഞ്ചായത്ത് 
വാർഡ് നമ്പർ 4 - ൽ കരിമ്പിൻകാവ് മൂർത്തി 
ക്ഷേത്രത്തിനു സമീപം ഒരു ബലിക്കടവിന്റെ 
നിർമ്മാണം - 12 .50 ലക്ഷം 

31,300 
9 17 / ഈ ഇ | 2015 - 16 - കുട്ട നാട് നിയോ ജ ക 
മണ്ഡലത്തിലെ കൈനകരി പഞ്ചായത്തിൽ 

സ ന മ രീസ് സ് കൂ ളി ന് മു ൻ വ ശ 
പമ്പാനദിയുടെ കിഴക്കേ തീരത്ത് കേടുപാടുകൾ 
സംഭ വിച്ച കൽക്കെട്ട് പൊളിച്ച് പുനർ 
നിർമ്മിക്കുക - 7 ലക്ഷം 

17 ,500 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് 700 + വാറ്റ്, 
ക്രമനമ്പർ 2 - ന് 1,000 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 500 + വാറ്റ്, 
ക്രമനമ്പർ 4 മുതൽ 8 വരെ 2,500 + വാറ്റ്, ക്രമനമ്പർ 
9 - ന് 1,400+ വാറ്റ്, 

കരാ റു കാരുടെ തരം - കമ ന മ്പർ 1, 2 , 3 ഇവയ് ക്ക് 
" ഡി മുതൽ മുകളിലോട്ട്, ക്രമനമ്പർ 4 മുതൽ 9 വരെ “ സി 
മുതൽ മുകളിലോട്ട്. 

| പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി -- കമ ന മ്പർ 1, 2 
ഇവയ്ക്ക് 3 മാസം, ക്രമനമ്പർ 3 - ന് 1 മാസം കമനമ്പർ 4 
മുതൽ 8 വരെ 6 മാസം, കമനമ്പർ 9 - ന് 4 മാസം. 

- കമ ന മ്പർ 1- ലെ പവ്യ ത്തിക്ക് ഇൻവെ സ്റ്റി ഗേ ഷൻ 
പവ്യ ത്തികൾ ചെയ്ത് മുൻപരി ച യ വും ആവ ശ്യ മാ യ 
ഉപകരണങ്ങളും ഉണ്ടായിരിക്കേണ്ടതും, മുൻപരിചയം സംബന്ധിച്ച 
എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ദർഘാ സി നോ ടൊപ്പം 
ഹാജരാക്കേണ്ടതുമാണ്. ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
15 ദിവസം മുമ്പ്മുതൽ 15 - 2 - 2016 ഉച്ചയ്ക്ക് 1 മണിവരെ 
ലഭിക്കുന്നതാണ്. നിശ്ചിത വില ( മടക്കിക്കൊടുക്കുന്നതല്ല .) 
രൊക്കം പണമായോ മണിയോർഡറായോ രേഖാമൂലം അടച്ച് 
അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് ഉറപ്പിക്കുന്ന 
തിനുള്ള കാലാവധി 2 മാസം ആകുന്നു . തൊഴിലാളി സഹകരണ 
സംഘങ്ങൾ തങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചും പ്രസ്തുത 
സഹകരണ സംഘങ്ങൾക്ക് നില വിലുള്ള പ്രവൃത്തികളെ 
സംബന്ധിച്ചും രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 
ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത്, ഇറിഗേഷൻ എന്നീ 
വകുപ്പുകളിൽ നിലവിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ജലസേചന വിഭാഗം, 

രേഖ , ആർ., 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


37 ,500 


3 


32,500 


4 


- 2 6 / ഇ ഇ / എ . / 2 015 - 16 - എ ഫ് . സി . - 
എഫ്. ഡി . - കോതമംഗലം മുനിസിപ്പാലിറ്റി 
യിൽ കാരക്കുന്നം സെന്റ് മേരീസ് യാക്കോബ 
പള്ളിക്ക് സമീപം കാരക്കുന്നം കടവിന്റെ 
താഴെ കോതമംഗലം പുഴയുടെ തീര 

സംരക്ഷണം - 4 .50 ലക്ഷം 
| 27 / ഇ ഇ / എ . | 2015 - 16 - എ ഫ് . സി . - 

എ ഫ് . ഡി . - ആ ര ക്കു ഴ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 1 - ൽ മറ്റപ്പിള്ളിക്കടവിന് 
താഴെ തൊടുപുഴയാറിന്റെ ഇടതു തീര 
സംരക്ഷണം- 15.00 ലക്ഷം 
28 / ഇഇ / ഐ ./ 2015 - 16 - എഫ് . സി . - 
എ ഫ്. ഡി . - എറണാകുളം ജില്ല യിൽ 
ഇടച്ചിറ പാലത്തിന് സമീപം ഇടച്ചിറ 
തോടിന്റെ പടിഞ്ഞാറ് വശത്തെ തീര 
സംരക്ഷണം- 13 .00 ലക്ഷം 
29 / ഇഇ/ ഐ ./ 2015 - 16 - എഫ് . സി . - 
എ ഫ് . ഡി . - മ ഞ്ഞ ളൂ ർ പഞ്ചായത്തിൽ 
വാർഡ് നമ്പർ 10- ൽ ഹോളി ക്രോസ് 
കോൺവെന്റിന് സമീപം തൊടുപുഴയാറിന്റെ 
തീരസംരക്ഷണം - 10. 00 ലക്ഷം 
പുനർ ഇ . ടി.എൻ.126/ ഇഇ / ഐ .-2015 - 16 / 
എസ്- - ആർ. എം . എഫ്. - ആർ. ബി . 
ഡി. എസ്-ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ 
വാർഡ് നമ്പർ 26 - ൽ ദേവസ്വം പാടം 
ചാത്തൻകല മേനോൻ കടവ് റോഡ് 
കടവിന്റെ നിർമ്മാണവും പെരിയാറിന്റെ 

തീരസംരക്ഷണവും - 12.00 ലക്ഷം 
- പുനർ ഇ . ടി .എൻ.127 / ഇഇ / ഐ .- 2015- 16 /എസ് . -- 
ആർ. എം . എഫ്.- ആർ. ബി . ഡി . എസ്. 
ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് 
നമ്പർ 8 - ൽ കൂട്ടു ങ്ങ ൽ ക ട വിന്റെ 
പുനരുദ്ധാരണവും പാതാളം ബണ്ടിനു 
സമീപം പെരിയാറിന്റെ കിഴക്ക് വശത്തെ 
തീരസംരക്ഷണവും - 6. 00 ലക്ഷം 


25,000 


30,000 


6 


15 ,000 


320 


16th FEB. 2016) 


IRRIGATION DEPARTMENT 


- (1) 


( 2 ) 


പുനർ ഇ . ടി.എൻ.128/ ഇഇ/ ഐ ./ 2015-16 /എസ് 
ആർ. എം . എഫ്. - ആർ. ബി . ഡി . എസ്. - 
ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് 
ന മ്പർ 1 - ൽ ഡിപ്പോട്ട് കടവിന് സമീപം 
പെരിയാറിന്റെ വലത് തീര സംരക്ഷണം- 
7.00 ലക്ഷം 

17 , 500 
പുനർ ഇ . ടി.എൻ.138 / ഇഇ / ഐ ./ 2015 - 16 /എസ് - 
ആർ. എം . എഫ്. - ആർ. ബി . ഡി . എസ്. 
ആലുവ മുനിസിപ്പാലിറ്റിയിൽ കൊട്ടാരം 
കടവ് മുതൽ ബലരാമ ശ്രീകൃഷ്ണ സ്വാമി 
ക്ഷേത്രം കടവ് വരെ നടപ്പാതയുടെ 
നിർമ്മാണം - 12. 00 ലക്ഷം 

30,000 


പ്രവൃത്തികൾക്ക് അധിക നിരക്ക് അനുവദിക്കുന്നതല്ല . 
ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റ് വിശ ദ വിവ രങ്ങളും 
കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ഇറിഗേഷൻ ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
മേൽ സൂചിപ്പിച്ചതുപ്രകാരം ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭി ക്കു ന്നതും അ വ അന്യോന്യം കൈമാറാൻ 
പാടില്ലാത്തതുമാണ്. 

ദർഘാ സു ക ളോ ടൊപ്പം നിശ്ചിത രൂപ ത്തിലുള്ള 
( പാഥ മിക ഉട നടി അടക്കം ചെയ്ത്തിരിക്കേ ണ്ട താ ണ്. 
പ്രാഥമിക ഉടമ്പടി - 200- ന്റെ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് 
അടക്കം ചെയ്തിട്ടില്ലാത്ത ദർഘാസുകളും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീ യ റുടെ പേരിൽ മാറ ത്ത ക്ക വി ധ ത്തിൽ 
നിശ്ചിത നിര തദവ്യം കെട്ടിവയ്ക്കാ ത്ത ദർഘാ സു കളും 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം ലഭി ക്കു ന്ന തി ലേക്ക് തൊഴിലാളി 
സഹകരണ സംഘങ്ങൾ ഓരോ പണിക്കുമുള്ള യോഗ്യതയെ 
സംബന്ധിച്ച് ജോയിന്റ് രജി സ്ട്രാറുടെ സർട്ടിഫിക്കറ്റും 
ഹാജരാക്കേണ്ടതാണ്. കേരള ജലവിഭവ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന നിലവിലുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 
900 + വി . നി ., കമ നമ്പർ 2 , 3 , 5 , 8 ഇ വയ് ക്ക് 
2 , 500 + വി . നി ., കമനമ്പർ 4 - ന് 2 ,000 + വി . നി ., 
കമനമ്പർ 6 - ന് 1, 2 00 + വി . നി . , കമനമ്പർ 7 - ന് 
1, 400 + വി . നി . 


ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 
15 - 2 - 2016 ഉച്ചയ്ക്ക് 1 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും 19 - 2 - 2016 , 3 മണി വരെ. 


പണി തീർക്കേണ്ട കാലാവധി 9 മാസം. 
കരാറുകാരുടെ യോഗ്യത " സി യും അതിന് മുകളിലും. 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഇറിഗേഷൻ ഡിവിഷൻ, 

( ഒപ്പ്) 
എറണാകുളം, കാക്കനാട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


321 


